Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th September 2013 
2013 സെപ്റ്റംബർ 10 
19th Bhadra 1935 
1935 ഭാദം 19 


വാല്യം 2 | 


നമ്പർ 


PART III 


Stores Purchase 


Police Department 

ദർഘാസ് പരസ്യം 
- [ നമ്പർ 1/2013 ) 


നമ്പർ ഇ2 - 8433/ 2013/ ക്യു . സി. 


| 2013 ആഗസ്റ്റ് 19 . 


കൊല്ലം ജില്ലാ പോലീസിന്റെ അധീനതയിലുള്ള നീണ്ടകര വില യായ 3 400 അടച്ച് ടി ഫോറം കൈപ്പറ്റേണ്ടതാണ്. 
തീര ദേശ പോലീസ് സ്റ്റേഷനില 3 ഇ ന്റർ സർ 

ചെക്ക്, ഡാഫ് റ്റ്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുത ലാ യവ 
ബോട്ടുകളുടെ ഉപയോഗത്തിനായി 150 എ . എച്ച്. ചാർജ്ജ് 

ദർഘാസിനുള്ള വിലയായി സ്വീകരിക്കുന്നതല്ല. 
ബാറ്ററികൾ 10 എണ്ണം വാങ്ങുന്നതിനുവേണ്ടിയുള്ള മുദ്രവച്ച 
പ്രത്യേക ദർഘാസുകൾ 19 - 9 - 2013 -ാം തീയതി വൈകിട്ട് ദർഘാസ് ഫോറത്തിനോടൊപ്പം ദർഘാസ് തുകയുടെ 1 % 
4 മണിക്കു മുമ്പായി ക്ഷണിച്ചുകൊള്ളുന്നു . 

വരുന്ന തുകയ്ക്കുള്ള നിരതദ്രവ്യം ഡിമാന്റ് ഡാറ്റായി 

കൊല്ലം ജില്ലാ പോലീസ് മേധാവി, കൊല്ലം സിറ്റിയുടെ 
ദർഘാസ് നമ്പർ, സാധ ന ത്തിന്റെ വിവരം എന്നിവ പേർക്ക് മാറാവുന്നവിധത്തിൽ ഹാജരാക്കേണ്ടതും നിരതദ്രവ്യം 
രേഖപ്പെടുത്തിയ മുദ്ര വച്ച ദർഘാസുകൾ കൊല്ലം ജില്ലാ 

സമർപ്പിക്കു ന്ന തിൽ നിന്ന് ഒഴി വാ ക്ക പ്പെട്ടിട്ടു ള്ള വർ അത് 
പോലീസ് മേധാവി, കൊല്ലം സിറ്റി എന്ന മേൽവിലാസത്തിൽ 

തെളിയിക്കു ന്ന തി നുള്ള രേഖകൾ ദർഘാ സി നോ ടൊപ്പം 
ആയിരിക്കണം അയയ്ക്കേണ്ടത്. മേൽപ്പറഞ്ഞ സമയപരിധിക്കു 

ഹാജരാക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ രേഖയോ നിരതദ്രവ്യമോ 
ശേഷം കിട്ടുന്ന ദർഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . 

കൂടാതെ കിട്ടുന്ന ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 
ദർ ഘാ സു കാരോ അ വർ അ ധി കാ ര പ്പെ ടു ത്തി യിട്ടുള്ള 

ദർഘാസിൽ രേഖപ്പെടുത്തുന്ന വില എല്ലാവിധ നികുതികളും 
വ്യക്തിയുടെയോ സാന്നിദ്ധ്യത്തിൽ 23 - 9 - 2013 വൈകിട്ട് 

ഉൾപ്പെടെയായിരിക്കും. 
3 മണിക്ക് തുറക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർക്ക് കൊല്ലം 
ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്ന അപേക്ഷയോടൊപ്പം -- സാധനങ്ങളുടെ വിശദവിവരവും സ്പെസിഫിക്കേഷനും 
ദർഘാസിന്റെ വിലയൊടുക്കി ദർഘാസ് ഫോറം വാങ്ങാവുന്ന ദർഘാസിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് 
താണ്. അത്തരം ദർഘാസുകൾ തന്നെയാവണം മുദ്രവച്ച പത്യേകം ക വ റിൽ അല്ലാതെയോ ദർഘാസ് നമ്പർ 
കവറിൽ സമർപ്പിക്കേണ്ട തും . ദർഘാസിന്റെ വില മടക്കി രേഖപ്പെടു ത്താതെയോ അയച്ചാൽ അവ നിര സി ക്കു ന്ന 
നൽകുന്നതല്ല. ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടില്ല . തായിരിക്കും. 
ദർഘാ സിന്റെ വില്പന 19 - 9 - 2013 വൈകിട്ട് 5 മണിക്ക് 
അവസാനിപ്പിക്കുന്നതാണ്. നിശ്ചിത മാതൃകയിലുള്ള ഫോറം 

ദർഘാസിൽ രേഖപ്പെടുത്തുന്ന വില 23 - 9 - 2014 വരെ 


മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതാണ്. സ്റ്റോർ പർച്ചേസ് റൂൾ 
ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തെളിയിക്കുന്ന രേഖകൾകൂടി 
ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


യാതൊരു കാരണവും ബോദ്ധ്യ പ്പെ ടു ത്താത 
ദർഘാസുകൾ നിരസിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം ജില്ലാ 
പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് മേധാവിയുടെ 
കാര്യാലയം, 
കൊല്ലം സിറ്റി. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


